Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


A 


ക്ക 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012 - 14 


GOVERN 


കര 


കാർ 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th September 2013 
| 2013 സെപ്റ്റംബർ 24 

2nd Aswina 1935 
1935 ആശ്വിനം 2 


38 


വാല്യം 2 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


തിരുവനന്തപുരം ജില്ലാ കൃഷി ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ 

( ഹാജർ: ആർ. അജിത് കുമാർ ) 


വിഷയം: - കൃഷിവകുപ്പ് ജീവനക്കാര്യം-കൃഷി ഒഫീസർ, ശ്രീമതി റ്റി . ശാരദയ്ക്കെതിരായ അച്ചടക്ക നടപടികൾ - 

സർവ്വീസിൽ നിന്നും നീക്കം ചെയ്ത് അന്തിമ ഉത്തരവാകുന്നത് സംബന്ധിച്ച് 


പരാമർശം: - 1. കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫിസറുടെ 5 - 6 -1998- ലെ ഇ (1) 17349/ 97 -ാം നമ്പർ കത്ത്. 

2. കൃഷി ഡയറക്ടറുടെ 13 - 10 - 1998 - ലെ എസ്. വി . സി .( 5) 31282/ 98 -ാം നമ്പർ കുറ്റാരോപണ പ്രതിക . 
3. ശ്രീമതി റ്റി. ശാരദയുടെ 24 - 10 - 1998 - ലെ പതിവാദ പ്രതിക . 
4. 9- 12 -1998 - ലെ എസ്. വി. സി . (5) 31287 / 98 -ാം നമ്പർ കാരണം കാണിക്കൽ നോട്ടീസ്. 
5. കൃഷിഓഫീസർ, ശ്രീമതി റ്റി . ശാരദയുടെ 28 - 12 -1998 - ലെ കത്ത്. 
6. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ18- 8-1999 - ലെ എസ്. വി. സി. (5) 31282 / 98 -ാം നമ്പർ രജിസ്റ്റേർഡ് നോട്ടീസ്. 
7. അന്വേഷണ ഉദ്യോ ഗസ്ഥന്റെ 23 - 9 - 1999 - ലെ എസ്. വി . സി . ( 5 ) 31282 / 98 -ാം നമ്പർ 

രജിസ്റ്റേർഡ് നോട്ടീസ്. 
8. കൃഷി ഓഫീസർ, ശ്രീമതി റ്റി . ശാരദയ്ക്ക് അയച്ച 11- 10 - 1999 - ലെ ടെലിഗ്രാം സന്ദേശം. 
9. കൃഷി ഓഫീസർ, ശ്രീമതി റ്റി . ശാരദയുടെ 7 - 10 - 1999 - ലെ മറുപടി. 
10. 25 -11- 1999- ൽ ശ്രീമതി റ്റി. ശാരദയ്ക്ക് അയച്ച ഫോണോഗ്രാം സന്ദേശം. 
11. കൃഷി അഡീഷണൽ ഡയറക്ടർ ( പ്ലാനിംഗ്) - ന്റെ 12 -12 - 2000 - ലെ അന്വേഷണ റിപ്പോർട്ട്. 


24 th SEP. 2013 ]) 


AGRICULTURE DEPARTMENT 


124 


12 . കൃഷി ഡയറക്ടറുടെ 18 - 6 -2012 - ലെ എസ്. വി . സി .( 5 ) 31282 / 98 -ാം നമ്പർ കാരണം കാണിക്കൽ 

നോട്ടീസ്. 


13 . 21- 7 -2012 - ലെ ദേശാഭിമാനി, മംഗളം ദിനപത്രങ്ങളിലെ പത്ര പരസ്യം. 


ഉത്തരവ് നമ്പർ എസ്. വി . സി . ( 5) 31282/ 98 തീയതി 24 - 8 - 2013 


ശ്രീമതി റ്റി . ശാരദ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ കൃഷി ഭവനിൽ കൃഷി ഓഫീസറായി ജോലി നോക്കി വരവെ 
26 - 12- 1997 മുതൽ 9 - 1- 1998 വരെ 15 ദിവസത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്മേലുള്ള ശൂന്യവേതന അവധിയ്ക്ക് അപേക്ഷി 
ക്കുകയും 26- 12-1997 മുതൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു . അവധിക്കാലം കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ട 
ടിയാൾ 10 - 1 - 1998 മുതൽ 2 6 - 2 - 1998 വരെ വീണ്ടും 48 ദിവ സ ത്തേക്ക് മെഡിക്കൽ സർട്ടി ഫിക്ക റ്റിൻ മേൽ ശൂന്യ 
വേതനാവധിക്ക് അപേക്ഷിക്കുകയുമാണുണ്ടായത്. പ്രസ്തുത അവധി അപേക്ഷയിൽ അപാകതകൾ ഉണ്ടായിരുന്നതിനാൽ അവ 
പരിഹരിച്ച് നൽകുന്നതിനായി തിരികെ അയച്ചതിന് 5 - 5 -1998 വരെ മറുപടി ഒന്നും നൽകാതിരിക്കുകയും തുടർന്ന് 14 - 4 - 1998 വരെ 
കാലയളവിലേക്ക് ശൂന്യവേതന അവധിക്കുള്ളഅപേക്ഷ നൽകുകയും ഒപ്പം 15 - 4 -1998 മുതൽമുംബൈയിലുള്ള ഭർത്താവിനോടൊപ്പം 
ചേരുന്നതിന് 2 വർഷത്തേക്കുള്ള ശൂന്യാവേതനാവധി അപേക്ഷയും സമർപ്പിക്കുകയുമാണുണ്ടായത്. 9 - 1- 1998 -നുശേഷമുള്ള 
ടിയാളുടെ അവധി അപേക്ഷകൾ അനുവദിക്കപ്പെട്ടിട്ടില്ലാതിരുന്നതിനാൽ തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു 
വെങ്കിലും ജോലിയിൽ പ്രവേശിക്കാതെ അനധികൃതമായി ഹാജരാകാതിരിക്കുകയാണ് ചെയ്തതെന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസർ പരാമർശം 1 പ്രകാരം അറിയിച്ചിരുന്നു . 


തുടർന്ന് പരാമർശം 2 പ്രകാരം നൽകിയ കുറ്റാരോപണ പതികയ്ക്ക് ശ്രീമതി റ്റി. ശാരദ സമർപ്പിച്ച പ്രിതിവാദ പ്രതിക 
വിശദമായി പരിശോധിച്ചതിൽ തൃപ്തികരമല്ലാത്തതിനാൽ 1960- ലെ കേരള സിവിൽ സർവ്വീസുകൾ (തരം തിരിക്കലും നിയന്ത്രണവും, 
അപ്പീലും ) ചട്ടങ്ങൾ റൂൾ 15 പ്രകാരം നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ച വിവരം പരാമർശം 4 പ്രകാരം ടിയാളെ അറിയിച്ചി 
ട്ടുള്ളതുമാണ്. ആയതിന് പരാമർശം 5 പ്രകാരം ടിയാൾ സമർപ്പിച്ച മറുപടിയിൽ 15- 4 -1998 മുതൽ താൻ അപേക്ഷിച്ച അവധി അനു 
വദിച്ചില്ലായെങ്കിൽ ഈ വകുപ്പിൽ തുടരാൻ താൽപ്പര്യമില്ലായെന്നും ടി കത്ത്തന്റെ രാജിക്കത്തായി പരിഗണിക്കുവാനും ആവശ്യ 
പ്പെട്ടിരുന്നു . 

പ്രസ്തുത സാഹചര്യത്തിൽ ടി വിഷയത്തിൽ കൃഷി അഡീഷണൽ ഡയറക്ടർ ( പ്ലാനിംഗ്), ശ്രീ . ആർ. ശശിധരനെ അന്വഷണ 
ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തുകയും പരാമർശം (6) പ്രകാരം 4- 9-1999 - ൽ personal hearing- ന് ഹാജരാകാൻ ടിയാൾക്ക് 

നോട്ടീസ് നൽകുകയുമുണ്ടായി. ഇതിന് പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രസ്തുത hearing 12 - 10 -1999 - ലേക്ക് മാറ്റി 
നിശ്ചയിച്ച് കൊണ്ടുള്ള മറ്റൊരു നോട്ടീസ് പരാമർശം 7 പ്രകാരം അയച്ചിരുന്നു . 12 - 10 - 1999 - ൽ നിശ്ചയിച്ചിരുന്ന പ്രസ്തുത 
കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ സാധിക്കില്ല എന്ന മറുപടിയെതുടർന്ന് ടി കൂടിക്കാഴ്ച 29 -11 -1999 - ലേക്ക് മാറ്റി നിശ്ചയിക്കുകയും ടി 
വിവരം പരാമർശം 8 പ്രകാരം ടിയാളെ അറിയിക്കുകയും ചെയ്തിരിന്നു . എന്നാൽ ശ്രീമതി റ്റി. ശാരദ ഈ കൂടിക്കാഴ്ചകൾക്കൊന്നും 
ഹാജരായിട്ടില്ല . 

ശ്രീമതി റ്റി. ശാരദ 26 - 12 -1997 മുതൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നും മാറി നിൽക്കുകയും തുടർന്ന് 10 - 1-1998 
മുതൽ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കുകയും ചെയ്തിരുന്ന സാഹച ര്യ ത്തിൽ ടിയാളെ കേരള 
സർവ്വീസ് റൂൾ 24 , പാർട്ട് I, അദ്ധ്യായം XII A , കേരള സിവിൽ സർവ്വീസുകൾ ( തരം തിരിക്കലും നിയന്ത്രണവും അപ്പീലും) 
പ്രകാരം സർക്കാർ സർവ്വീസിൽ നിന്നും നീക്കം ചെയ്യാതിരിക്കുവാൻ കാരണമുണ്ടങ്കിൽ ആയത് ബോധിപ്പിക്കു വാൻ 
ആവശ്യപ്പെട്ട് 18 - 6 -2012 - ൽ പരാമർശം ( 12 ) പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആയതിന് 
ടിയാളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല . തുടർന്ന് പ്രസ്തുത വിവരം കാണിച്ച് പരാമർശം 13 - പകാരം 
പത്രപരസ്യം ചെയ്തിരുന്നു . എന്നാൽ ശ്രീമതി റ്റി . ശാരദ നാളിതുവരെ യാതൊരു മറുപടിയും നൽകിയിട്ടില്ലാത്തതുമാകുന്നു . 

ആയതിനാൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ കൃഷി ഭവനിൽ കൃഷിഓഫീസറായി ജോലി നോക്കിയിരുന്ന ശ്രീമതി 
റ്റി. ശാരദയെ അനധികൃതമായി ജോലിയ്ക്ക് ഹാജരാകാത്ത കാരണത്താൽ കേരള സിവിൽ സർവ്വീസ് റൂൾ 24 , പാർട്ട് 1 അദ്ധ്യായം XIIA , 
കേരള സിവിൽ സർവ്വീസുകൾ (തരം തിരിക്കലും, നിയന്ത്രണവും, അപ്പീലും) പ്രകാരം സർക്കാർ സർവ്വീസിൽ (കൃഷി വകുപ്പ്) നിന്നും 
നീക്കം ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 


(ഒപ്പ്) 
കൃഷി ഡയറക്ടർ. 


തിരുവനന്തപുരം. 


